| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERN 


കര 


ക്കാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


5th July 2011 

2011 ജൂലൈ 5 
14th Ashadha 1933 
| 1933 ആഷാഢം 14 


| 27 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Agriculture Department 


കമ 
നമ്പർ 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസ് നമ്പരും 
- പ്രവർത്തിയുടെ പേരും 

(2) 


( 1) 


നമ്പർ എ . ഇ .( 3) 252/ 2010 . 


2011 ജൂൺ 4. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളത്തിന് അംഗീകരിച്ച് 
കിട്ടിയിട്ടുള്ള താഴെ പറയുന്ന പ്രവർത്തികൾക്ക് നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ/ ഏജൻസികളിൽ 
നിന്നും മൽ സരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 18/ 2011 - 12 [ എ ഇ (3 ) 637 / 2010] - കോട്ടു വള്ളി 
കൃഷിഭവന്റെ പരിധിയിലുള്ള 37 - കെട്ട് പാടശേഖര 

ത്തി ലേക്ക് പെട്ടി പറയ്ക്ക് അനുയോജ്യമായ 15 
കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറും 
അ നു ബന്ധ സാമ ഗി കളും സപ് ളെ ചെയ്തു 
സ്ഥാപിക്കൽ 
19 / 2011 - 12 [ എ ഇ ( 3 ) 637 / 2010 ] - കോട്ടു വള്ളി 
കൃഷിഭവന്റെ പരിധിയിലുള്ള 37 - കെട്ട് പാടശേഖര 
ത്തി ലേക്ക് 15 കു തി ര ശക്തി ശേഷി യു ള്ള 
പെട്ടി പറയും അനുബന്ധ സാമഗ്രികളും സപ്ളെ 
ചെയ്ത സ്ഥാപിക്കൽ 
20 / 2011- 12 [ എ ഇ (3 ) 252 / 2010 ] - കോട്ടു വള്ളി 
കൃഷിഭവന്റെ പരിധിയിലുള്ള പരിയാലി പാടശേഖര 
ത്തിലേക്ക് പെട്ടി പറയ്ക്ക് അനുയോജ്യ മായ 20 
കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറും 
അ നു ബന്ധ സാമ ഗി കളും സപ്ളെ ചെയ്തു 
സ്ഥാപിക്കൽ 


കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 15 - 7 - 2011 -ാം തീയതി 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
വൈകുന്നേരം 3. 30 - ന് ഹാജരുള്ള കരാറുകാരുടേയോ അവർ 
രേഖാമൂലം അ ധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത 
പവർ ത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും 
സമയത്തും ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്നതും 
തുറക്കുന്നതുമാണ്. 


3 


( 1) 


(2) 


| Sl. 
- No. 


Items 


Approximate 

Quantity 


4 


- (1) 


21 / 2011 - 12 [ എ ഇ ( 3 ) 252 / 2010 ] - കോട്ടു വള്ളി 
കൃഷിഭവന്റെ പരിധിയിലുള്ള പരിയാലി പാടശേഖര 
ത്തിലേക്ക് 20 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് 
മോട്ടോറിന് അനുയോജ്യമായ പെട്ടിയും പറയും 
അ നു ബന്ധ സാമഗികളും സപ്ളെ ചെയ്തു 
സ്ഥാപിക്കൽ 


Item No. ICTalc 


1 


100 MT 


Talc (Neutral pH , 500 mesh , 
20 - 30 kg. packing , 15 - 20 MT per load ) 


Item No . II — Organic growth materials 


നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം. 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വി. നി . 


1 
2 


Broken Bajra (Food grade ) 
Ground nut kernel (Food grade) 


7500 kg. 
300 kg. 


പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - 2 മാസം. 


Item No. III 


Cada cloth 


3000 Nos. 


Cada cloth 75cm x 75 cm (grey cotton 
cloth sample should be enclosed along 
with tender form ) 


Item No. IV - Chemicals, Glasswares & Lab equipments 


ദർഘാ സ് പ്രമാണം നെട്ടൂ രിലുള്ള മരട് കാർഷിക 
അർബൻ മൊത്ത വിപണന മാർക്കറ്റിനോട് അനുബന്ധിച്ചുള്ള 
എറണാകുളം കൃഷി അസിസ്റ്റന്റ് എക് സി ക്യൂ ട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം 
ഒരു മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
വിൽപ്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ് . ദർഘാസ് ( പമാ ണത്തിന്റെ അ ധിക 
പകർപ്പിന് വിൽപ്പന നികു തി യ ടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 


-- ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), എറണാകുളത്തിന്റെ പേരിൽ നിശ്ചിത 
തുകയ്ക്കുള്ളബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായും അമ്പതിനായിരം 
രൂപയ്ക്ക് മുകളിലുള്ള ദർഘാസിന് 100 - ന്റെ മുദ്രപത്രത്തിൽ 
പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസു 
കൾ യാതൊരു കാരണവും കൂടാതെ നിരസിക്കുവാനുള്ള 
അധികാരം കൃഷി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
എറണാകുളത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. 


2 
3 
4 
5 
6 
7 
8 
9 

10 
- 11 

12 


Peptone ( Bacteriological LR -5 kg . 
packing) 

250 kg . 
Glycerol 98 % purified 

125 L 
Magnesium Sulphate (LR ) 

45 kg. 
Di Potassium , Hydrogen Phosphate (LR ) 45 kg. 
Azadiractin 10 ,000 ppm 

20 Lt. 
Methanol (GR ) 

25 L 
Yeast extract 

1 kg. 
Agar Agar powder purified (GPR ) 1 kg. 
Conical flasks 250 ml. 

50 Nos. 
Conical flasks 500 ml. 

50 Nos. 
Fixed micropipette 1000 ul 

2 Nos. 
Stainless steel petriplate carrier 
(for 10 petriplate ) 

2 Nos. 
Wettable sulphur 

15 kg. 


13 


Item No. V — Polythene covers 


1000 kg. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പി . ഒ. നെട്ടൂർ, 

കൃഷി അസിസ്റ്റന്റ് 
എറണാകുളം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


Printed polythene covers from virgin 
polythene, milky white colour, outer 
covers of size 30 x 20 cm . of 300 
guage ( approx .110 -120 Nos. per kg.) and 
plain inner cover of same size and not 
less than 50 microns for packing 
Pseudomonas fluorescens 


SHORT TENDER NOTICE 


No. SBCL 6/ 2011. 


10th June 2011. 


Sealed tenders are invited separately for each item by 
the undersigned for the supply of following Chemicals, 
Organic Growth Materials , Cada Cloth (grey cotton cloth ), 
Polythene covers and packing materials for the 
production of biocontrol agents in the State Biocontrol 
Laboratory, Mannuthy, Thrissur. 


| Printed polythene covers from virgin 400 kg . 
polythene , light blue colour, outer 
covers of size 30 x 20 cm . of 300 guage 
( approx. 110 -120 Nos . per kg.) and plan 
inner cover of same size and not less 
than 50 microns for packing Chitin 
Pseudomonas fluorescens 


( 1) 


3 


200 kg. 


Printed polythene covers from virgin 
polythene , yellow color, outer covers 
of size 30 x 20 cm of 300 guage 
(approx . 110 - 120 nos . per kg.) and 
plain inner cover of same size and not 
less than 50 microns for packing 
Trichoderma viride 


4 


30 kg. 


Printed polythene covers from virgin 
polythene , transparent outer covers of 
size 30 x 20 cm of 300 guage 
(approx . 110 - 120 nos . per kg.) and 
milky white inner cover of same size 
and not less than 50 microns for 
packing Verticillium and Beauveria 


5. The tender rate should be quoted for a single 
unit and should be inclusive of all taxes, delivery and 
installation charges. 

6 . The quantiy of materials shown in the tender 
notice is the approximate requirement for one year. Based 
on the actual requirement of this lab , supply orders will 
be issued and accordingly the materials have to be 
supplied within the specified time limit . The tender rate 
quoted should be applicable upto 31 -3 - 2012. 

7. Samples (Wherever applicable ), brochures and 
credentials /list of clients should be provided . For 
chemicals, samples may be provided 2 weeks in advance 
(earlier the better) of the date of opening of tender. 

8. Warranty period should be clearly specified in 
the tender. 

9 . If tender is confirmed , tenderer will have to 
execute a contract bond on Kerala State Stamp Paper 
worth 50 . And deposit a security amount of 5 % of the 
contract amount, before the supply of articles as specified 
in the supply order. 

10 . The required articles should be supplied within 
the time limit specified in the supply order. Otherwise the 
order will stand cancelled . 


5 


120 kg . 


Polythene cover 45 x 30 cm . of 300 
guage from virgin polythene (approx . 
45 -50 nos . per kg .) 


EMD — 1 % of each quoted item . 
Cost of tender form : 
Original — 700 + VAT 12 .5 % for item No. 1 

and 400 + VAT 12 .5 % for others 


Duplicate 400 + VAT 12 .5 % for item No . 1 

and 200 + VAT 12 .5 % for others . 


If any deviation from the above terms and conditions 
is noticed in your offer, the tender is liable to be rejected . 
Additional details can be had from the office of the 
undersigned during the office hours on all working days . 
All rules and regulations applicable to Government tender 
will be applicable to this tender also . 


The tenders should be supercribed “ Supply of talc , 
chemicals , organic growth materials , cada cloth (grey 
cotton cloth ), polythene covers, packing materials and 
equipments vide item No. ....... for State Biocontrol 
Laboratory , Mannuthy ” and addressed to the Deputy 
Director of Agriculture , State Biocontrol Laboratory, 
Mannuthy, Thrissur-680 651 so as to reach at this office 
on or before 29 -7 -2011, 2 p . m . 

1. Tenders will be opened on 29 -7 -2011, at 3 p . m . 
in the presence of tenderers or their authorized 
representatives who may be present at that time. 


സംസ്ഥാന ബയോകൺട്രോൾ ലാബ്, മണ്ണുത്തിയിലേക്ക് 
ആവശ്യമായ താഴെപ്പറയുന്ന സാധനങ്ങൾസപ്ലെ ചെയ്യുന്നതി 
നാവശ്യമായ സീലുവച്ച ടെണ്ടറുകൾ ( പ്രത്യേകം കവറുകൾ 
ക്കുള്ളിൽ) ക്ഷണിച്ചുകൊള്ളുന്നു . 


- കമ 


ഇനം 


ഉദ്ദേശ 
അളവ് 


നമ്പർ 


(1) 


(2) 


(3) 


2 . Late tenders will not be accepted . 

3 . Intending tenderers may on application to the 
undersigned obtain tender forms upto 1 p . m . on 
29 -7 - 2011 on cash payment or M . O . remittance . Cost of 
tender form is not refundable. Tender forms are not 
transferable. 


MM MMO soooo 
1 soods (MS2LS8 PH , 500 60041 , 20-30 

Dicely 51313 , 20 smo/ cein ) 


100 MT 


ഇന നമ്പർ 2 - ജൈവികവളർച്ചാമാദ്ധ്യമങ്ങൾ 
1 mo8O /Amlo ( BOUG@ Ojo ) 
2 mleloosei (BAHCOojo ) 


7500 kg. 


300 kg. 


4 . The tender number and item No. should be 
quoted on the request for the tender form . Each tender 
should be accompanied by a Demand Draft drawn in 
favour of Deputy Director of Agriculture , State 
Biocontrol Laboratory , Mannuthy payable at Thrissur 
towards the E . M . D . mentioned against each item and a 
preliminary bond executed on Kerala State Stamp Paper 
worth 50 . 


ഇന നമ്പർ 3 - കാഡ തുണി 


DOW Oml 75 ON . 09. X 75 OM . 01. 
(CD00ml) CommI nomido 
വയ്ക്കേതാണ് 


3000 Nos . 


( 1) 


- ( 2) 


നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ 1 % വീതം 
ദർഘാസ് ഫോറത്തിന്റെ വില : 


അസ്സൽ ഇനമ്പർ 1- ന് 700 + വാററ് 12.5 % മറ്റു 

ള്ളവയ്ക്ക് 400 + വാററ് 12.5 %. 
ഡ്യൂപ്ലിക്കേറ്റ്- ഇനനമ്പർ 1- ന് 200 + വാററ് 

12. 5 %, മറ്റുള്ളവയ്ക്ക് 200 + വാററ് 
12.5 % 


45 kg. 


1 kg. 
1 kg. 


12 


ഇന നമ്പർ 4 - രാസപദാർത്ഥങ്ങളും ലാബ് ഉപകരണങ്ങളും 
1 പെപ്റ്റോൺ (BLR )5 കിലോപാക്കിങ്ങ് 250 kg. 
- ഗ്ലിസറോൾ 98 % ശുദ്ധം 

125 L 
3 മഗ്നീഷ്യം സൾഫേറ്റ് ( LR ) 

45 kg . 
ഡെ പൊട്ടാസ്യം ഹൈഡ്രജൻ 

ഫോസ്ഫേറ്റ് ( LR ) 
5 അസാഡിറാക്ടിൻ 1000. ppm 

20 L 
മെത്തനോൾ ( GR ) 

25 Lt. 
- യീസ്റ്റ് എക്സ്ട്രാക്റ്റ് 

അഗാർ അഗാർപൊടി ( GPR ) 
250 ml കോണിക്കൽ ഫ്ളാസ്ക് 

50 എണ്ണം 
10 500 ml കോണിക്കൽ ഫ്ളാസ്ക് 

50 എണ്ണം 
11 1000 ul ഫിക്സഡ് ടൈപ്പ് മൈക്രോപിപ്പറ്റ് 2 എണ്ണം 

SS പെടിപ്ലെയിറ്റ്കാര്യർ ( 10 പെടിപ്ലെയിറ്റ്) 2 എണ്ണം 
13 വെറ്റബിൾ സൾഫർ 

- 15 kg . 
ഇന നമ്പർ 5 - പൊളിത്തീൻ കവറുകൾ 
1 വിർജിൻ പോളിത്തീൻ കവറുകൾ പ്രിന്റു 1000 kg. 

ചെ യ് ത പാ ൽ വ ള്ള പുറം ക വ റു ക ൾ 
30 x 20 cm , of 300 ഗേജ് ( approx. 110-120 
nos per kg) അ തേ വലി പ്പമുള്ള 50 

മൈക്രോണിൽ കുറയാതെ പ്ലെയിൻ ഉൾ 
കവറുകൾ ( 

സ്യൂഡോമോണാസഫ്ളൂറസൻസ് 
പായ്ക്ക് ചെയ്യാൻ) 
വിർജിൻ പോളിത്തീൻ കവറുകൾ പിൻ 400 kg. 
ചെയ്ത ഇളം നീല പുറം ക വ റു കൾ 
30 x 20 cm , of 300 ഗേജ് ( approx . 110 -120 
nos. per kg) അ തേ വലി പ്പമുള്ള 50 

മൈക്രോണിൽ കുറയാതെ പ്ലെയിൻ ഉൾ 
കവറുകൾ ( കൈറ്റിൻ സ്യൂഡോമോണാസ് 
ഫ്ളൂറസൻസ് പായ്ക്ക് ചെയ്യാൻ) 
വിർജിൻ പോളിത്തീൻ കവറുകൾ പ്രിന്റു 200 kg. 
ചെയ്ത മഞ്ഞ പുറം കവറുകൾ 
30 x 20 cm, of 300 ഗേജ് (approx . 110-120 
no s . per kg) അ തേ വലി പ്പമുള്ള 50 

മൈക്രോണിൽ കുറയാതെ പ്ലെയിൻ ഉൾ 
കവറുകൾ ( ട്രൈക്കോഡർമവിറിഡേ പായ്ക്ക് 
ചെയ്യാൻ) 
- വിർജിൻ പോളിത്തീൻ കവറുകൾ പിന്റു 30 kg. 

ച യ്യാത്ത പ്ലെയിൻ പുറം ക വ റു ക ൾ 
30 x 20 cm , of 300 ഗേജ് ( approx. 110 -120 
nos . per kg ) അ തേ വ ലി പ്പ മുള്ള 50 

മൈക്രോണിൽ കുറയാതെ പാൽവെള്ള ഉൾ 
കവറുകൾ ( വെർട്ടിസീലിയം ലെക്കനി & 
ബിവേറിയ ബാസ്സിയാന പായ്ക്ക് ചെയ്യാൻ) 
45 x 30 cm വിർജിൻ പോളിത്തീൻ 120 kg. 
കവറുകൾ 300 ഗേജ് (approx . 45-50 
nos . per kg ) 


ദർഘാസുകൾ മുദ്രവച്ച കവറുകൾക്കുള്ളിൽ, കവറിനു 
പുറത്ത് ഇനം നമ്പർ, പേരുവിവരം എന്നിവ രേഖപ്പെടുത്തി. 
കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന ബയോകൺട്രോൾ 
ലാബ്, മണ്ണുത്തിഎന്ന വിലാസത്തിൽ 29 - 7 - 2011 ഉച്ചയ്ക്ക് 
2 മണിക്കു മുമ്പായി കിട്ടത്തക്കവിധത്തിൽ അയയ്ക്കേണ്ടതാണ്. 

- 1. ദർഘാസുകൾ 29-7 -2011 ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ 
സന്നിഹിതരാകുന്ന ദർഘാസ് സമർപ്പിച്ചവരുടേയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 

2 . നിശ്ചിത സമയ പരിധി ക്കു ശേഷം ലഭിക്കുന്ന 
- ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 

3. ദർഘാ സു കൾ 29 - 7 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ 
നൽകുന്നതാണ്. ദർഘാസ് വില പണമായിട്ടോ മണി ഓർഡർ 
ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് വില തിരിച്ചു 
ലഭിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . 

4 . ദർഘാസ് നമ്പർ, തീയതി, ഇനം, നമ്പർ എന്നിവ 
ദർഘാസിനുള്ള അപേക്ഷയിൽ കാണിക്കേണ്ടതാണ്. ദർഘാസി 

നൊ ടൊപ്പം കൃ ഷി ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന 
ബയോകൺ ടോ ൾ ലാബ്, മണ്ണുത്തി പേരിൽ തൃശ്ശൂരിൽ 
മാറാവുന്ന 1 ശതമാനം നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റും 50 
വിലയുള്ള കേരള സർക്കാർ മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കുന്നതാണ്. 

5. ഓരോ ഇനം സാധനങ്ങൾക്കും എല്ലാ നികുതികളുമട 
ക്കമുള്ള വില ഓരോ യൂണിറ്റിനായി പ്രത്യേകം രേഖപ്പെടുത്തേ 
ണ്ടതാണ്. ഈ തുകയ്ക്ക് പുറമേ മറ്റ് യാതൊരു നികുതികളോ 
ചാർജ്ജുകളോ അനുവദിക്കുന്നതല്ല. 

6. ഉപയോഗസാധനങ്ങളുടെ അളവുകൾ പരസ്യം ചെയ്തി 
രിക്കു ന്നത് ഒരു വർഷത്തേയ്ക്ക് ആവശ്യമായ ഏക ദേശ 
അളവാണ്. ലാബിലെ ആവശ്യമനുസരിച്ച് സപ്ലേഓർഡർ 
നൽകുന്ന മുറയ്ക്ക്, പറയുന്ന കാലാവധിക്കുള്ളിൽ, സ 
നൽകേണ്ടതാണ്. നിരക്ക് 31- 3- 2012 വരെ പ്രാബല്യമുണ്ടായിരിക്കേ 
ണ്ടതാണ്. 


2 


7 . സാ ധ ന ങ്ങ ളുടെ സാമ്പിളുകൾ, ബാഷ റു കൾ, 
ക്ലയന്റ് സ് വിവരം മുതലായവ നൽകേണ്ടതാണ്. രാസപദാർത്ഥ 
സാമ്പിളുകൾ ദർഘാസിന് രണ്ടാഴ്ചമുമ്പെങ്കിലും എത്തിച്ചു . 
തരേണ്ടതാണ്. 


8 . ഓരോ ഇ ന ത്തിന്റെ യും വാറണ്ടി കാലാ വധി 
ദർഘാസിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

- 9. ദർഘാസ് സ്വീകരിക്കുന്നപക്ഷം സപ്ലേ ഓർഡർ 
നൽകുന്ന മുറയ്ക്ക്, പറയുന്ന കാലാവധിക്കുള്ളിൽ 5 ശതമാനം 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 50 വിലയുള്ള കേരള സർക്കാർ 
മുദ്രപത്രത്തിൽ കോൺട്രാക്റ്റ് കരാർപ്രതവും നൽകേണ്ടതാണ്. 


10 . സയെ ഓർഡർ നൽകുന്ന മുറയ്ക്ക്, പറയുന്ന 
കാലാവധിക്കുള്ളിൽ സപ്ലെ നൽകേണ്ടതാണ്. അല്ലാത്തപക്ഷം 
സയെ ഓർഡർ റദ്ദാക്കിയതായി കണക്കാക്കുന്നതും തുടർ 
നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 

- മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിരുദ്ധമായവ രേഖപ്പെടു 
ത്തിയാൽ അത്തരം ദർഘാസ് തള്ളിക്കളയപ്പെടാം. കൂടുതൽ 
വിവ ര ങ്ങൾ ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിനങ്ങളിലും പ്രവൃത്തി സമയത്ത് അറിയാവുന്നതാണ്. സർക്കാർ 
ദർഘാസിന് ബാധകമായ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 
State Biocontrol Lab , 

(Sd.) 
Mannuthy P. 0 ., 

Deputy Director of 
Thrissur- 680 651 . 

Agriculture. 


